Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2015 


GOVERN 


, 


കേ 


രള 
സ 


S 


സർക്കാം. 


, 


+ 


VNMENT OF 


KERALA 


tl cf Kk ddv 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2015 ഫെബ്രുവരി 24 
24th February 2015 
| 1190 കുംഭം 12 
12th Kumbham 1190 
1936 ഫാൽഗുനം 5 
5th Phalguna 1936 


| 


S 


Vol . IV 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Stores Purchase 


Animal Husbandry Department 


ലഘു ദർഘാസ് പരസ്യം 


[ നമ്പർ 1/ 2014 - 15) 


നമ്പർ 43 / 2015 . 


2015 ജനുവരി 24. 


കോലാനി ജില്ലാ കോഴി വളർത്തൽ കേന്ദ ത്തിന്റെ 
ഉപയോഗത്തിനായി അംഗീകൃത ഡീലർമാർ / സ്ഥാപനങ്ങളിൽ 
നിന്നും താഴെ പറയുന്ന ഉപകരണങ്ങൾ വിതരണം നടത്തു 
ന്നതിനും സ്ഥാപിക്കുന്നതിനും മൽസരസ്വഭാവമുള്ള സീൽ 
ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക - 14 ,65,000. 


(1) പൗൾട്രി ഷെഡിലേക്കുള്ള ഉപകരണങ്ങൾ 
(2) എഗ്ഗ് കൂളർ റൂം സ്ഥാപിക്കൽ 
(3) ഹാച്ചറിയിലേക്കുള്ളഉപകരണങ്ങൾ 
(4) ഇൻക്യുബേറ്ററിനുള്ള പെയർപാർട്ടുകൾ 


(5) ഇൻക്യുബേറ്റർ 

( ഇനം തിരിച്ചുള്ള വിശദമായ പെസിഫിക്കേഷനുകൾ 
ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്.) 


പൊതുവ്യവസ്ഥകൾ 


(1) രണ്ട് വർഷമെങ്കിലും ഗ്യാരണ്ടിയുണ്ടായിരിക്കണം. 
- (2) ഗ്യാരണ്ടി വാറന്റി സമയത്ത്മൂന്ന് മാസത്തിലൊരിക്കൽ 
വച്ച് ഉപകരണത്തിന്റെ പ്രവർത്തനം പരിശോധിക്കുകയും 
പ്രിവന്റീവ് മെയിന്റനൻസ് നടത്തുകയും വേണം. 

(3) ഡീലർ സ്ഥാപനം സമാനസ്വഭാവമുള്ള ഉപകരണങ്ങൾ 
സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളവരും ചുരുങ്ങിയത് 
അഞ്ച് വർഷമായി ബിസിനസ്സ് രംഗത്തുള്ളവരുമായിരിക്കണം. 
ഓഫറിന്റെ കൂടെ നിലവിൽ ഉപകരണം ഉപയോഗിക്കുന്ന 
സ്ഥാ പ ന ത്തിന്റെ മേൽ വി ലാ സവും അ വ രിൽ നിന്നുള്ള 
സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. 

(4) ഗ്യാരന്റി/ വാറന്റി തീരുന്ന മുറയ്ക്ക് എട്ടു വർഷ 
ത്തേക്കെങ്കിലും ആനു വൽ മെയിന്റനൻസ് കോൺടാക്റ്റ് 
ഏറ്റെടുക്കാനും പ്രിവന്റീവ് മെയിൻനൻ സ് നട ത്താനും 
സന്നദ്ധരായിരിക്കണം. 

- (5) സപ്ലയർക്ക് കേരളത്തിൽ സർവ്വീസ് ശൃംഖലയുള്ളതും 
കോലാ നി യിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിവുള്ളവ രു മാ യി 
രിക്കണം. 

- ടെണ്ടർ സമർപ്പിക്കുന്ന കവറിനു മുകളിൽ “ കോലാനി 
ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രത്തിന്റെ ഉപയോഗത്തിനായി 
പൗൾട്രി ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സ്ഥാപിക്കു ന്ന 
തിനുമുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തേണ്ടതും ടെണ്ടർ, 
അസിസ്റ്റന്റ് ഡയറക്ടർ ( പി ), ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രം, 
കോലാനി, ഇടുക്കി എന്ന ആഫീസറുടെ പേർക്ക് നൽകേണ്ടതു 
മാണ്. 


മാറാ വു ന്ന തു മായ കാസ് ചെയ്ത് ഡിമാന്റ് ഡ്രാഫ്റ്റ് 
അസിസ്റ്റന്റ് ഡയറക്ടർ ( പി), ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രം, 
കോലാനി, ഇടുക്കി പേർക്ക് ഉള്ളടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
കൂടാതെ ടെണ്ടർ ഫോറത്തിന്റെ മാതൃകയിൽ - 100 - ന്റെ സ്റ്റാമ്പ് 
പേപ്പറിൽ തയ്യാറാക്കിയ എഗ്രിമെന്റും ഉൾപ്പെടു ത്തി യി 
രിക്കണം. എല്ലാ ഉപകരണങ്ങളും കോലാനി ജില്ലാ കോഴി 
വ ളർത്തൽ കേന്ദ്രത്തിൽ സ്വന്തം ചെല വിൽ എത്തിച്ചു 
ത രേ ണ്ടതും, അവ പ്രവർത്തനക്ഷമമാക്കി പ്രവർത്തിപ്പിച്ച് 
കാണിച്ചു തരേ ണ്ട തു മാ ണ് . വൈകി കിട്ടുന്ന ടെണ്ടറുകൾ, 
ഇ . എം . ഡി . യും എഗ്രിമെന്റ് ഇല്ലാത്ത ടെണ്ടറുകൾ, ടെണ്ടർ 
സ്പെസിഫിക്കേഷൻ പ്രകാരമല്ലാത്ത ഇനങ്ങൾ രേഖപ്പെടുത്തിയ 
ടെണ്ടറുകൾ തുടങ്ങിയവ സ്വീകരിക്കുന്നതല്ല . 

- മേൽപ്രകാരമുള്ള ടെണ്ടറുകൾ 25 - 2 - 2015 -ാം തീയതി 
ഉച്ചയ്ക്ക് 12 മണിവരെ ഈ ആഫീസിൽ സ്വീകരിക്കുന്നതാണ്. 
അപ്രകാരം ലഭിച്ചിട്ടുള്ള ടെണ്ടറുകൾ 25 - 2 - 2015 -ാം തീയതി 
ഉച്ചയ്ക്ക് 2 മണിക്ക് അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ടെണ്ടർ 
നൽകി യ വരുടെ/ അ വർ ചുമ ത ല പ്പെ ടു ത്തി യിട്ടുള്ള 
ആളുകളുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോധിക്കുന്നതും, 
ഏറ്റവും കുറവു നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനത്തിന്റെ 
പേർക്ക് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ, തിരുവനന്തപുര 
ത്തിന്റെ അംഗീകാ ര ത്തിന് വിധേയമായി ഉറപ്പിക്കു ന്ന തു 
മായിരിക്കും. ഈ ആഫീസിൽ നിന്നും വിതരണം നടത്തുന്നതിന് 
നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കു ള്ളിൽ എല്ലാ 
ഉപകരണങ്ങളും വിതരണം ചെയ്യേണ്ടതുമാണ്. ചുരുങ്ങിയത് 
ഗ്യാരണ്ടി/ വാറന്റി കാലയളവ് തീരുന്നതുവരെ ഉപകരണങ്ങൾക്ക് 
ആവശ്യമായ എല്ലാ പരിശോധനകളും അറ്റകുറ്റ പണികളും 
വിതരണം ചെയ്യുന്ന സ്ഥാപനം സ്വന്തം ചെലവിൽ നിർവ്വഹി 
ക്കേണ്ടതാണ്. അതിൻപ്രകാരം ഉപകരണങ്ങൾ വിതരണം ചെയ്യു 
ന്ന തി നു മുൻ പ് 100 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു 
എഗ്രിമെന്റ് എഴുതി നൽകേണ്ടതും, ഉപകരണങ്ങളുടെ മൊത്തം 
വിലയുടെ 5 %- ത്തിൽ കുറയാത്ത തുകയ്ക്ക് കേരളത്തിലുള്ള 
ഏതെങ്കിലും നാഷണലൈസ്ഡ് ബാങ്കിൽ മാറാവുന്നതും 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ആഫീസറുടെ പേർക്ക് എടുത്തി 
ട്ടുള്ളതുമായ ക്രോസ്സ് ചെയ്ത ഡിമാന്റ് ഡ്രാഫ്റ്റും നൽകേണ്ട 
താണ്. ടെണ്ടറിനോടൊപ്പം നൽകിയിട്ടുള്ള ഇ . എം . ഡി . 
സെക്യൂരിറ്റി തുക ലഭിക്കു മ്പോൾ മടക്കി നൽകു ന്നതും, 
സെക്യൂരിറ്റി തുക ഉപ ക ര ണ ങ്ങ ളുടെ ഗ്യാരന്റി/ വാറന്റി 
കാലയളവ് തൃപ്തികരമായി പൂർത്തിയാക്കിയതിന് ശേഷം 
മാത്രം തിരികെ നൽകുന്നതുമാണ്. 

- മേൽ പ റയും പ്രകാരം എഗി മെന്റും സെക രിറ്റി 
ഡെപ്പോസിറ്റും സമർപ്പിക്കുകയും വിതരണം ചെയ്ത ഉപകരണ 
ങ്ങളുടെ ഗുണ നിലവാരം ഉറപ്പാക്കുകയും ചെയ്തതിന് ശേഷം 
മാത്രമേ അവയുടെ വില സ്ഥാപനങ്ങൾക്ക് നൽകുകയുള്ളൂ. 

(പത്ഥ്യ ക കാ രണം കാണിക്കാതെ ടെണ്ട റു കൾ 
നിര സിക്കു ന്ന തിന് താഴെ ഒപ്പിട്ടിരിക്കുന്ന ആഫീസർക്ക് 
അധികാരമുണ്ടായിരിക്കും. 


ടെണ്ടർ ഫോറം അതിന്റെ വിലയായ 2 ,200 + വാറ്റ് 5 % 
ഈ ഓഫീസിൽ നേരിട്ട് അടച്ച് 24 - 2 - 2015 -ാം തീയതി 
വരെയുള്ള എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി 
മുതൽ വൈകിട്ട് 5 മണി വരെ ഈ ഓഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. കൂടാതെ തപാൽമാർഗ്ഗം ആവശ്യമുള്ളവർ 
ടെണ്ടർ ഫോറ ത്തിന്റെ വിലയായ - 2 , 200 + വാറ്റ് 5 % + 
പോസ്റ്റൽ ചാർജ്ജ് - 40 (ആകെ " 2,350 ) മണിയോർഡറായി 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറുടെ പേർക്ക് അപേക്ഷ 
നൽകിയാൽ അയച്ചു തരുന്നതുമാണ്. ടെണ്ടർ ഫോറത്തിന്റെ 
ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പ് ഒന്നിന് 1,100 + വാറ്റ് @ 5 % പ്രകാരം 
നൽകുന്നതാണ്. കൂടാതെ ടെണ്ടർ ഫോറങ്ങൾ കൈമാറ്റം 
ചെയ്യുവാൻ പാടില്ലാത്തതുമാണ്. 

- ടെണ്ടർ ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 24 - 2 -2015 , 5 മണി. 

ടെണ്ടർ ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന അ വ സാന 
തീയതിയും സമയവും 25 - 2 - 2015 , 12 മണി. 


- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും - 25 - 2 - 2015, 
2 മണി. 


- ടെണ്ടറിൽ വിതരണം നടത്താനുദ്ദേശിക്കുന്ന ഉപകരണ 
ങ്ങളുടെ വിലയും വിൽപ്പന നികുതിയും മറ്റ് ചാർജ്ജുകളും 
അടക്കം ആകെ തുക രേഖപ്പെടുത്തിയിരിക്കണം. വിതരണം 
ചെയ്യുന്ന തിനുള്ള മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള 
നിര ക്കിന്റെ കാല യ ളവ് ഓരോ ഇന ത്തിനും നൽകുന്ന 
പരമാവധി ഗ്യാരന്റി/ വാറന്റി കാലയളവ് മറ്റ് നിബന്ധനകൾ 
വല്ലതുമുണ്ടെങ്കിൽ അവ എന്നിവ പ്രത്യേകം രേഖപ്പെടുത്തി. 
യിരിക്കണം. ടെണ്ടറിനോടൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള മൊത്തം 
നിരക്കിന്റെ ഒരു ശതമാനത്തിൽ കുറയാത്ത തുകയ്ക്കുള്ള 
കേര ള ത്തിൽ ഏതെങ്കിലും നാഷ ണ ലൈസ് ഡ് ബാങ്കിൽ 


[ No . 1 / 2014 -15) 
No . 43/ 2015 . 

-- 24th January 2015. 
Sealed competitive tenders are invited from reputed 
dealers /firms for the supply /installation of following items 
for the use of District Poultry Farm , Kolani, Idukki. 

Estimate = 14,65, 000 . 
(1) Equipments for poultry shed 
(2) Setting up of egg cooler room . 


(3) Equipments for hatchery . 
(4 ) Spare parts for incubator. 
(5) Incubator for poultry eggs ( setter & hatcher ) 
( Item Wise specifications are enclosed .) 

General Conditions 
(1) Guarantee : minimum two years . 
(2 ) Preventive Maintenance : Should undertake visit 

once in every quarter and do preventive 
maintenance and check the working of the machine 

during the warranty period . 
(3) Suppliers should have supplied and installed 

similar machines to Government hatcheries / 
institutions and they should be in operation for 
at least 5 years . Certificate from the end user with 

contact details should be furnished with the offer. 
(4 ) Should be willing to undertake AMC for 8 years 

from the date of expiring of guarantee period 
and rates for same to be quoted . Preventive 
maintenance visits should be carried out every 

year. 
(5 ) Supplier should have service facility in Kerala and 

accessible to DPF, Kolani. 


quoted should be inclusive of taxes and other charges if 
any. Conditions of supply , firm period of the rate quoted 
in tender and any other conditions should be specified in 
the tender. All items should be delivered /installed at 
District Poultry Farm , Kolani, Idukki at their own cost and 
critical installation with trial run should be done by the 
firm . Late tenders , tender without EMD , agreement and 
not as per tender specifications will not be accepted . 

Tenders with all the above details should reach this 
office before 12 Noon on 25 - 2 - 2015 . The tenders so 
received will be opened at 2 p .m . on 25 - 2 - 2015 itself in 
the presence of such tenderers or their authorized 
representatives who may be present at that time. The 
lowest tender will be accepted subject to approval of the 
Director of Animal Husbandry, Thiruvananthapuram . The 
item should be supplied within one week on receipt of 
supply order from this office. Free after service ( all 
repairing including replacement of spares ) at least up to 
completion of guarantee /warranty period for the items 
should be given and an agreement in stamp paper worth 

100 should be executed by the firm before delivery . 
Moreover a security amount not less than 5 % of the total 
cost of items in the form of crossed demand draft drawn 
in favour of the undersigned payable at any Nationalized 
Bank in Kerala should be submitted before delivery. EMD 
will be refunded on receipt of the security amount, and 
security amount will be refunded only after successful 
completion of guarantee /warranty period . Payment of the 
cost of items so supplied will be made only after 
executing the agreement and submission of the security 
amount and after accertaining quality of items. 


The tender should be superscribed as “ Tender for 
supply /installation of poultry equipments for use of 
District Poultry Farm , Kolani, Idukki” and addressed to 
the Assistant Director ( P ) , District Poultty Farm , Kolani, 
Idukki, Pin -685 608 . 


The undersigned has full right to reject the tenders 
without assigning any specific reason . 


SPECIFICATION FOR POULTRY EQUIPMENTS 


(1) Equipments for Poultry Shed 


Automati 


Tender form can be obtained from this office on all 
working days from 10 a. m . to 5 p. m . till 24 - 2- 2015 , on 
payment of ` 2 ,200 + VAT @ 5 % in person or by request 
through money order for ` 2 ,200 + VAT @ 5 % + postal 
charges · 40 in the address of “ Assistant Director ( P ) 
District Poultry Farm , Kolani, Idukki, Pin - 685 608. 
Duplicate copy of tender forms if required will be issued 
on payment of 1, 100 + VAT @ 5 % per copy . Cost of 
tender form so remitted will not be refunded at any 
circumstance. The tender forms are not transferable . 

Last date and time fixed for sale of tender form 
5 p. m . on 24-2 -2015. 

Last date and time fixed for receipt of tender 
12 Noon on 25 - 2 - 2015 . 

Date and time of opening tenders — 2 p . m . on 
25-2-2015 . 


Automatic waterer to supply clean water to birds. 
Pan size should be more than 300mm . One unit should be 
capable of providing eater to atleast 50 birds. All 
accessories for hanging the drinker and connecting to the 
PVC water line should be supplied . Flexible hose supplied 
should Equipments for Poultry Shed . 


EMD @ 1 % of the total cost of items in the form 
of crossed demand draft drawn in favour of the 
undersigned payable at any Nationalized Bank in Kerala 
should be attached along with the tender. An agreement 
in stamp paper worth 100 (As in tender form ) should be 
executed and attached with the tender. The maximum 
period of guarantee /warranty that can be assured by the 
firm for each item should be recorded separately . The rate 


Jumbo feeders: 

Hanging type feeders, 12 Kg capacity, with grill and 
feed saving cone 

Three level adjustment for controlling feed level in 
pan . 

Pan Diameter should be more than 400mm and 
one feeder should be able to be used for about 
50 -60 birds . Should be supplied with hanging rope 
and hooks. 

Adult automatic Waterer : 
Be minimum 2 mtr. in length . 
ALTERNATIVELY 
Adult manual Waterer 


Semiautomatic drinker, capacity 8.5 ltr., with locking 
system and 2 way plastic stand and handle . Bottom pan 
dia . should be atleast 300 mm . Capacity of birds: 40. 


. 


(2) Setting up of Egg Cooler Room 

Egg Cooler — 30000 capacity 

The existing room of size 13x8 with a height of 12 ft 
has to be converted to a egg cooler room with capacity 
of 30000 eggs. The height of the room to be reduced to 
8 ft height. Top panels should be with high density 
thermocole sandwitched in 2 .5mm Hylam sheets with 
suitable reinforcement with 1 inch GI square pipes. 

Self Standing racks capacity to hold 30000 hatching 
eggs in collecting trays of capacity 30 eggs and size 11xll 
inches to be supplied . 3 sets of racks to be provided 
sketches of racks to show the capacity to accommodate 
the tray to be enclosed . Adequate spacing to be provided 
to handle trays. 


Chick feeder : 

Chick feeder with grill and feed saving cone, and 
two way stand . Stand should be galvanized or made of 
plastic . 

One unit should cater to 50 chicks 
Chick drinker: 

Chick drinker with capacity 3 ltrs. 
One unit should cater to 50 chicks. 

Two way plastic or galvanised metal stand 
Nest Box : 

Two tier laying nest with 6 compartments 
(3 compartments / tier ) 

Size of single compartment 
Lower tier: LxBxH : 13x14x13 inches 

Upper Tier: LxBxH : 13x14x13 inches. The roof should 
be slopping with back height of upper tier 
18 inches to avoid perching of birds 

Structure made of 20x20x3 m .m . angle iron 

Floors of both tiers with 34 ” x 11/2” 10 swg weld 
mesh . or 1" x 1" 10 swg depending upon availability . 

Weld mesh should be welded to MS flat 20x3mm for 
strength and fixed with a slope of 15deg for the eggs to 
roll out to the front side . 

4 inch projection of floor outside the enclosure for 
eggs to roll out with suitable stopper mechanism . 

The cabins should be covered with 26 swg GI sheet 
4 holes of 10 mm should be provided on the back side of 
each compartment. 

Wooden perch should be provided in front of the 
compartment projecting 4 inches from compartment. 

Upper tier should be mounted at a height of 4 inch 
on top of lower tier. 

A poly carbonated sheet of 4mm thickness /Hylam 
sheet of 3mm thickness should be kept between the tiers 
for collecting manure. 
Automatic Vaccinator: 

Automatic Vaccinator capable of setting dose range 
of 0 . 1 ml to 1 .0 ml. It should be possible to set exact 
dose and dose once set should deliver same dose . 

It should have additional attachment to keep the 
diluents bottle on table or floor so that repeated filling of 
the bottle can be avoided . 

One set of needle and one set of spare O ring tack 
valve and spring to be supplied with each vaccinator. 


Temperature adjustable from 16 deg C to ambient 
temperatare. 

Temperature setting and monitoring from control 
panel on the front side/ door. 

Humidity display , Illumination lamp switches etc. 
should be mounted on the front panel. 

The walls of the room should be made of laminated 
Hylam sheets with high density thermocol sandwiching. 
The edges should be covered with Aluminium channels. 
Total wall thickness should be approximately 30 mm . 

One 1.5 Ton 5 star or Inverter AC with low power 
consumption should be mounted on the back wall inside 
and the outdoor unit should be mounted on the backwall 
outside. 


Alarms should be provided for temperature above 
set limits. 


All racks should be powder coated . All fasteners 
and exposed metal parts to be galvanised . 

All openings should be gasketed . 

Two doors should be provided in the front and can 
be operated from inside and outside. 

Illumination to be provided inside with switches on 
the front panel. 
(3) Equipments for Hatchery 
• Electronic weighing scale, platform type - 20 Kg, 

electronic display, 5gm resolution - 1 No. 
Breeder egg collection tray 30 egg -virgin plastic 

200 Nos . 
• Aluminium ladder — 8ft. 
• Hand sprayer, 8 Ltrs. manual pumping type pressure 

range 2 bar — 1 No. 
• Vaccum cleaner wet and dry , canister bag less type, 

varying suction power, auto chord winder, blower 
option — 1 No . 


Chick basket — with 4 compartment. Each compartment 
to hold 20 - 25 DOCs. Approximate size 25x20x6 
inches with fixed partition Cover to be supplied at 
the rate of 1 for 8 boxes 
HP washer 

Egg setting trolley 
• Plastic egg tray for breeder egg collection . 
(4 ) Spare parts for Incubator 

• Turning Timer assembly 
• Contact thermometer 
• Dry Wet Thermometer 
• Relay Box 
• Turning arm bolt 
• Solenoid coil 
• 1/2 HP turning motor 

• 1/3 Hp fan motor 
(5 ) Incubator 

Double Setter 
• Capacity : 30000 egg setter. 
• Fully Automatic 

Turning at one hour interval with counter. Facility 
for manual turning. 

Body made of fiber sheets . 
• Setting trays made of plastic, washable and durable. 
• Operates on 230V AC single phase , 50Hz. low 

Power consumption : Max : 6 .0 Kw and normal: 3 -4Kw . 
Automatic Water & air cooling to take care of 
temperature stability with cooling coils and 
exhaust fan . 
Primary & secondary heater temperature control 
with contact thermometer . 
Automatic humidity control with contact 
thermometer. 
Temperature indication with mercury dry 

thermometer and digital indicator. 
• Humidity indication with wet thermometer . 
• U type heaters. 
• The gunny ring guard to be made of Plastic /PVC or 

similar material so that it will not get corroded . 
Manual & automatic ventilation should be 
provided . 
Whole body with 4 mm hylam sheet in both sides 

with thermocol inside and pipe framing . 
• Belt breaking alarm . 
• Independent relay box with contact themometer. 
• Power failure alarm . 
• High - low temperature alarm . 


Hatcher: 

• Capacity 10000 egg. 
• Fully Automatic . 
• Body made of fiber sheets . 
• Hatching trays made of plastic , washable and 

durable . 
Operates on 230V AC single phase , 50Hz. low Power 
consumption : Max : 3 .0 Kw and normal : 
2 .0 Kw . 
Automatic Water & air cooling to take care of 
temperature stability with cooling coils and exhaust 
fan . 
Primary & secondary heater temperature control 

with contact thermometer. 
• Automatic humidity control with contact 

thermometer . 
Temperature indication with mercury dry 
thermometer and digital indicator. 

Humidity indication with wet thermometer. 
• U type heaters. 
• The gunny ring guard to be made of Plastic /PVC or 

similar material so that it will not get corroded . 
• Manual & automatic ventilation should be 

provided 
• Whole body with 4 mm hylam sheet in both sides 

with thermocol inside and pipe framing . 
• Belt breaking alarm . 
• Independent relay box with contact thermometer. 
• Power failure alarm . 

High -low temperature alarm . 
• Low voltage alarm . 
Mandatory Spares to be supplied free of cost 

with each Set 
1. Fan Blades for Hatcher 

1 Set 
2. Fan blades for Setter 

1 Set 
3. Solenoid Valve complete 
4 . Indicator Bulb 

1 Set 
5 . Toggle Switch 
6 . Belt 
7 . Heater 
8 . Turning Micro Switch 
9 . Door Micro Switch 
10 . Setting Tray 
11. Hatching tray 
12. Setting Trolley 

2 Nos. 
13 . Candling Table with twin tubes 1 No. 


Office of the Assistant Director (P ), 
District Poultry Farm , 
Kolani, Idukki District , 

(Sd .) 
Pin -685 608 . 

Assistant Director (P ). 


• Low voltage alarm . 


